Reg . No. KL /TV (N )/12 


Government of Kerala 

1981 


NMENT 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


Vol. XXVI] Trivandrum , Saturday, 


28th November 1981 


[No. 955 


7th Agrahayana 1903 


GOVERNMENT OF KERALA 


General Administration ( SC ) Department 


NOTIFICATIONS 


I 


No. 87 - SC /81-1/GA ( SC ). Dated , Trivandrum , 28th November 1981. 

The following is the Select List, as approved by the Government, 
of officers for promotion to the category of Additional Secretary to 
Government in the Finance Department prepared by the Depart 
mental Promotion Committee: 


SELECT LIST 


1. Sri K. Narayanan Nambiar 
2. Sri T. M. Thomas 
3. Sri M. Kochanarayanan 
4. Sri P. Sahadevan . 


11 


No. 87 -SC /81-2 /GA (SC ) . Dated , Trivandrum , 28th November 1981. 

The following is the Select List, as approved by the Geverninent, 
of officers for promotion to the category of Joint Secretary to 

33/4406 /MC. 


2 


Government in the Finance Department prepared by the Depart 
nental I romotion Committee : 


SELECT LIST 


1. Sri T. Shahul Hameed 
2 . Sri Abraham Peters 
3. Sri P. Thangaiyan Nadar 
4. Smt. V. V. Saramma 
5. Sri P. K. Krishnankutty Nair 
6. Smt. C. Syamala Bai. 


III 


N. 87-SC !81-3 ,GA (SC ) . Dated , Trivandrum , 28th November 1981. 

The following is the Select List , as approved by the Government, 
of officers for promotion to the category of Deputy Secretary to 
Goverunent in the Finance Department prepared by the Depart 
mental Promotion Committee : 


SELECT LIST 


1. Sri A. R. Gopalakrishna Panicker 
2 . Sri N. Vašu 
3. Sri K. M. Cheriyan 
4 . Sri V. K. Damodaran 
5. Sri L. X. Rodriguez 
6. Sri P. K. Sivadasan Nair. 


S. ANANTAKRISHNAN , 
Chief Secretary to Government, 

Convener, 
Departmental Promotion . Committee . 


PRINTED AND PUBLISHED BY THE 8. G. P. AT THE GOVERNMENT PRESS , 

TRIVANDRUM , 1981 


R "g. No. KL /TV ( N )/12 


Government of Kerala 

1981 


KERALA GAZETTE 

EXTRAORDINARY 
PR! SEAF: Py, AT ITte ( ITY 


28th November 1981 
Vol. XXVI] Trivandrum , Saturday, 

[ No. 957 
7th Agrahayana 1903 ( Saka ) 


1961 - ലെ കേരള സർവ്വേയും അതിർത്തിയും സംബന്ധിച്ച ആക്ററിലെ 
6 -ാം വകുപ്പു പ്രകാരമുളള പരസ്യം 

1981 നവംബർ 25 , 
താഴെ പറയുന്ന താലൂക്കിലെ, താഴെ പറയുന്ന വില്ലേജുകളിലെ താഴെ പറ 
യുന്ന സർവ്വേ നമ്പരുകളിൽപ്പെടുന്ന ഭൂമികളുടെ സർവ്വേ നടത്തണമെന്ന് ഗവൺ 
മെൻറ് നിർദ്ദേശിച്ചിരിക്കുകയാൽ ഈ വില്ലേജുകളിൽ സർവ്വേ പ്രവർത്തനങ്ങൾ 
വേഗംതന്നെ ആരംഭിക്കുന്നതാണെന്നുംതാഴെ പറയുന്നവില്ലേജുകളിലെ താഴെ പറ 
യുന്ന സർവ്വേ നമ്പരുകൾ അതിർത്തി തിരിച്ച് സർവ്വേ ചെയ്യുന്നതാണെന്നും 
1961 - ലെ കേരള സർവ്വേയും അതിർത്തിയും സംബന്ധിച്ച ആക്ററിലെ 6 (1 ) -ാം 
വകുപ്പു പ്രകാരം ഇതിനാൽ പരസ്യം ചെയ്യുന്നു . താഴെ പറയുന്ന ഭൂമികളുടെ 
ഉളളിലോ അഥവാ അവയോട് ചേർന്നോ സ്ഥിതി ചെയ്യുന്ന രജിസ്ററർ ചെയ്ത 
ഭൂമികളിൽ അവകാശമുണ്ടെന്നു തേർച്ചചെയ്യുന്ന ഏതൊരാളെയും നേരിട്ടോ ഏജൻറ 
മുഖേനയോ സ്ഥലത്തു ജോലി ചെയ്യുന്ന സർവ്വേയറുടെ അടുത്തു ഹാജരാകുന്ന 
തിനും അതിരുകൾ കാണിച്ചു കൊടുക്കുന്നതിനും അതോട് ബന്ധപ്പെട്ട വിവര 
ങ്ങൾ നൽകുന്നതിനുംവേണ്ടിഅതാതു സമയം ആവശ്യപ്പെടുമ്പോൾ ഹാജരാകുന്ന 
തിനുംവേണ്ടി ഇതിനാൽ ക്ഷണിച്ചുകൊളളുന്നു . 

പസ്തുത ആക്ററിലൂ് 6 (2) എന്ന വകുപ്പു പ്രകാരം ഈ പരസ്യംതാഴെ 
പറയുന്ന ഭൂമികളിൽ അവകാശബന്ധമുളള ഏതൊരാൾക്കുമുളള സാധുവായ 
നോട്ടീസായി കണക്കാക്കപ്പെടുന്നതാണ്. 

പസ്തുത ആക്ററിലെ 6 ( 3) വകുപ്പുപ്രകാരം രജിസ്ററർ ചെയ്ത എല്ലാ 
കൈവശക്കാരും: 
( എ ) സർവ്വേ ചെയ്യുന്നതിനുവേണ്ടി നിർമ്മാർജ്ജനംചെയ്യേണ്ട ആവശ്യമു 

ണ്ടായേക്കാവുന്ന വല്ല മരങ്ങളോ, കുററിക്കാടുകളോ, വേലികളോ, 
നിൽക്കുന്ന വിളകളോ അഥവാ സാരവത്തായ " മററു തടസ്സങ്ങളോ 
15 ദിവസത്തിനകം മുറിച്ചുകളയുകയോനീക്കംചെയ്യുകയോചെയ്തു 

അതിരുകളോ മററു ലൈനുകളും വെടിപ്പാക്കണമെന്നും; 
33/4409/ S 


, 


( ബി ) കൊടി പിടിക്കുന്നവരേയും 

ചെയിൻമാൻമാരേയും നിയോഗിച്ച് 
അതാത് സമയം, ആവശ്യമായേക്കാവുന്ന സമയത്തേയ്ക്കും കാല 

ത്തയ്ക്കും തൊഴിലാളികളെ ഏർപ്പെടുത്തണമെന്നും; 
f( സി ) അനുയോജ്യമായ സർവ്വേ അടയാളങ്ങൾ നൽകണമെന്നും മറ്റു പ്രകാര 

ത്തിൽ പ്രസ്തുത ആക്° റേറാ അതു (പകാരമുണ്ടാക്കിയിട്ടുളള 
ചട്ടങ്ങളോ അനുസരിച്ച് ആവശ്യപ്പെട്ടേക്കാവുന്ന സഹായങ്ങൾ 

സ.വേയ്ക്ക് നൽകണമെന്നും ഇതിനാൽ ആവശ്യപ്പെടുന്നു . 
മേൽപ്പറഞ്ഞ ( എ ) മുതൽ ( സി ) വരെയുളള ഖണ്ഡങ്ങൾ [ പകാരമുളള ഈ 
അഭ്യർത്ഥനകൾ അനുസരിക്കുന്നതിൽ ആരെങ്കിലും വീഴ്ച വരുത്തുകയാണ 
ങ്കിൽ ജോലി കൂലിപ്പണിക്കാരെക്കൊണ്ട് ചെയ്യിക്കുന്നതും ആ യതിൻറ് ചിലവു 
ആക്ററിലും, അതുപകാരമുണ്ടാക്കിയിട്ടുളള ചട്ടങ്ങളിലും വ്യവസ്ഥ ചെയ്തി 
ട്ടുളളതുപോലെ വീഴ്ച വരുത്തിയിട്ടുളളവരിൽനിന്നും വസൂലാക്കുന്നതുമാണ്. 

ബ്ലോക്ക് I 
ഭൂമിയുടെ വിശദ വിവരങ്ങൾ 

(1 ) 
എ1-36 /81. 

ജില്ല കൊല്ലം, 
താലൂക്ക്- കൊട്ടാരക്കര. 

വില്ലജ --എഴുകേ ാൺ, 
സർവ്വേ നമ്പരുകൾ -643, 673, 644, 660 , 661 , 662, 664 . 

( 2 ) 
എ1-181 . 

ജില്ല - കൊല്ലം, 
താലൂക്ക് - കൊട്ടാരക്കര, 

വില്ലേജ_എഴുകോൺ, 
സർവേ നമ്പരുകൾ -652, 654, 655, 657, 659, 660 . 

(3) 
എ1-16/81 . 

ജില്ല കൊല്ലം. 
മാലൂക്ക --കാട്ടാരക്കര, 

വില്ലേജ_കരീപ. 
സർവ്വ നമ്പരുകൾ -757, 761 , 763. 


എം . ( ശ്രീകുമാർ, 
സ്പെഷ്യൽ തഹശീൽദാർ ( സ്ഥലമെടുപ്പ്) 
കല്ലട ഇറിഗേഷൻ പാജ കററ് 

നമ്പർ XI, 


കൊട്ടിയം, 


PAINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS, 

TRIVANDRUM, 1981 


Reg . No. KL / TV / 


Government of Kerala 

198 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


Vol. XXVI ] Trivandrum , 


28th November 1981 
Saturday , 

[ No.95 
7th Agrahayana 1903 ( Saka ) 


പറ 


1961 - ലെ കേരള സർവ്വയും അതിർത്തിയും സംബന്ധിച്ച 

ആക്ററിലെ 6 -ാം വകുപ്പു പ്രകാരമുളള പരസ്യം 
No. c . 490/81 . 

1981 നവംബർ 23 
താഴെ പറയുന്ന താലൂക്കിലെ താഴെ പറയുന്ന വില്ലേജിലെ താഴെ പറയുന്ന 
സർവ്വേ നമ്പരുകളിൽപ്പെടുന്ന ഭൂമികളുടെ സർവ്വേ നടത്തണമെന്ന് ഗവൺമെൻറ 
നിർദ്ദേശിച്ചിരിക്കുകയാൽതാഴെ പറയുന്ന വില്ലേജിൽ സർവ്വ പ്രവർത്തനങ്ങൾ 
വേഗംതന്നെ ആരംഭിക്കുന്നതാണെന്നും താഴെ പറയുന്നവില്ലേജിലെ താഴെ 
യുന്ന സർവ്വ നമ്പരുകൾ അതിർത്തി തിരിച്ച് സർവ്വ ചെയ്യുന്നതാണെന്നും 
1961 - ലെ കേരള സർവ്വയും അതിർത്തിയും സംബന്ധിച്ച ആക്ററിലെ 6 (1) -ാം 
വകുപ്പു പ്രകാരം ഇതിനാൽ പരസ്യം ചെയ്യുന്നു . താഴെ പറയുന്നഭൂമികളുടെ 
ഉളളിലോ അഥവാ അവയോടു ചേർന്നോ സ്ഥിതിചെയ്യുന്ന രജിസ്ററർ ചെയ്ത 
ഭൂമികളിൽ അവകാശമുണ്ടെന്ന് തേർച്ച ചെയ്യുന്ന ഏതൊരാളെയും നേരിട്ടോ 
ഏജൻറു മുഖേനയോ സ്ഥലത്തു ജോലി ചെയ്യുന്ന സർവ്വേയരുടെ അടുത്ത് 
ഹാജരാകുന്നതിനും അതിരുകൾ കാണിച്ച് കൊടുക്കുന്നതിനും അതോട 
ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുന്നതിനും വേണ്ടി അതാതു സമയം ആവശ്യ 
പ്പെടുമ്പോൾ ഹാജരാകുന്നതിനും വേണ്ടി ഇതിനാൽ ക്ഷണിച്ചുകൊളളുന്നു . 

പസ്തുത ആക്ററിലെ 6 ( 2 ) എന്ന വകുപ്പു പ്രകാരം ഈ പരസ്യം 
താഴെ പറയുന്നഭൂമികളിൽ അവകാശബന്ധമുളള ഏതൊരാൾക്കുമുളള സാധു 
വായ നോട്ടീസായി കണക്കാക്കപ്പെടുന്നതാണ്. 

( പസ്തുത ആക്ടിലെ 6 ( 3) -ാം വകുപ്പ് പ്രകാരം രജിസ്ററർ ചെയ്ത 
എല്ലാ കൈവശക്കാരും : 

33/4408 / V . 


2 


അഥവാ 


( എ ) സർവ്വ ചെയ്യുന്നതിനുവേണ്ടി നിർമ്മാർജ്ജനം ചെയ്യേണ്ട 
ആവശ്യമുണ്ടായേക്കാവുന്ന വല്ല മരങ്ങളോകുററിക്കാടു കളോ, വേലികളോ നിൽ 
ക്കുന്ന വിളകളോ 

സാരവത്തായ മററു തടസ്സങ്ങളോ 15 ദിവസ 
ത്തിനകം മുറിച്ചുകളയുകയോ നീക്കം ചെയ്യുകയോ ചെയ്ത് അതിരുകളോ 
മററു ലൈനുകളോ വെടിപ്പാക്കണമെന്നും 
( ബി ) കൊടി 

പിടിക്കുന്നവരെയും ചെയിൻമാൻമാരെയും നിയോ 
ഗിച്ച് അതതുസമയം ആവശ്യമായേക്കാവുന്ന സമയത്തേക്കും കാലത്തേക്കും 
തൊഴിലാളികളെ ഏർപ്പെടുത്തണമെന്നും 

( സി ) അനുയോജ്യമായ സർവെ അടയാളങ്ങൾ നൽകണമെന്നും മററു 
പകാരത്തിൽ ( പസ്തുത ആക്ടോ) അതുപകാരമുണ്ടാക്കിയിട്ടുളള ചട്ട 
ങ്ങളോ അനുസരിച്ച് ആവശ്യപ്പെട്ടേക്കാവുന്ന 

സഹായങ്ങൾ സർവ്വേയ്ക്ക് 
നൽകണമെന്നും ഇതിനാൽ ആവശ്യപ്പെടുന്നു . 

മേൽപറഞ്ഞ ( എ ) മുതൽ ( സി ) വരെയുളള ഖണ്ഡങ്ങ പകാര 
മുളള ഈ അഭ്യർത്ഥനകൾ അനുസരിക്കുന്നതിൽ ആരെങ്കിലും 

വീഴ്ച 
വരുത്തുകയാണെങ്കിൽ ജോലി കൂലിപ്പണിക്കാരെക്കൊണ്ട് ചെയ്യിക്കുന്നതും 
ആയതിൻറ ചെലവ് ആ ക °ററിലും അതുപകാരമുണ്ടാക്കിയിട്ടുളള ചട്ടങ്ങ 
ളിലും വ്യവസ്ഥ ചെയ്തിട്ടുള്ളതുപോലെ വീഴ്ച വരുത്തിയിട്ടുളളവരിൽ 
നിന്നും വസൂലാക്കുന്നതുമാണ്. 

ഭൂമിയുടെ വിശദവിവരങ്ങൾ 
താലൂക്ക് -കുന്നത്തൂർ. 

വില്ലേജ് - ശാസ്താംകോട്ട . 
സർവ്വ നമ്പർ -75 , 76 , 79, 386 , 388, 389 , 390 , 391, 392 , 

405 , 406, 407, 409 , 410 , 516 , 517, 586 . 


( ഒപ്പ്) 
സ്പെഷ്യൽ തഹശീൽദാർ , 
( പൊന്നുംവില ) കെ . ഐ പി . നമ്പർ VIII, 

ശാസ്താംകോട്ട . 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS, 

1 RIVANDRUM, 1981 . 


